Government of Kerala 
- കേരള സർക്കാർ 

2011 


| Reg . No . രജി. നമ്പർ 
KL/ TV ( N ) /12/2009 -2011 


सत्यमेव जयते 


GOVERNN 


. 
കേര 


രള സർക് 
VMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVI 


No . 


| THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


13th December 2011 

2011 ഡിസംബർ 13 
22nd Agrahayana 1933 
1933 ആഗഹായനം 22 


വാല്യം 56 


നമ്പർ 


PART III 
Police Department 


ലേല ദർഘാസ് പരസ്യം 


നമ്പർ ഇ2-4783 / 2008/എസ് . 


2011 നവംബർ 23. 


തിരുവനന്തപുരം, പേരൂർക്കട എസ്. എ . പി. കമാണ്ടന്റിന്റെ 
അധീനതയിലുള്ളതും കാലഹരണപ്പെട്ടതുമായ താഴെപ്പറയുന്ന 
2 വാഹനങ്ങൾ 2012-ാമാണ്ട് ജനുവരി മാസം 25 -ാം തീയതി 
രാവിലെ 11 മണിക്ക് എസ്. എ . പി. ക്യാമ്പിൽവെച്ച് പരസ്യമായി 
ലേലം/ ദർഘാസ് വഴി വിൽപ്പന നടത്തുന്നതാണ്. 


ഇനം 


- ക്രമ രജി. നമ്പർ 
നമ്പർ 


മോഡൽ നിരത 

ദ്രവ്യം 


കൂടാതെ ടി ലേലത്തിന് സീൽ ചെയ്ത ദർഘാസുകളും 
സ്വീകരിക്കുന്നതാണ്. സീൽ ചെയ്ത ദർഘാസുകൾ നൽകുവാൻ 
താല്പര്യമുള്ളവർ നിരതദ്രവ്യം എസ്. എ . പി. ബറ്റാലിയനിൽ 
അടച്ച് രസീതടക്കം അവ കമാണ്ടന്റ് സ്പെഷ്യൽ ആംഡ് 
പോലീസ്, തിരുവനന്തപുരം-5 എന്ന വിലാസത്തിൽ 24 -1- 2012 
വൈകു ന്നേരം 5 മണിക്കുമുമ്പ് കിട്ട ത്ത ക്ക വണ്ണം ഓരോ 
വാഹനത്തിനും പ്രത്യേകമായി സമർപ്പിക്കേണ്ടതാണ്. കവറിന് 
പുറത്ത് വാഹനത്തിന്റെ രജിസ്റ്റർ നമ്പരും പരസ്യനമ്പരും 
സഹിതം " വാഹന ലേലത്തിനുള്ള ദർഘാസ് എന്ന് വ്യക്ത 
മായി രേഖപ്പെടുത്തേണ്ടതാണ്. 

ലേലം അവസാനിച്ചാലുടൻ ടെണ്ടറുകൾ തുറക്കുന്നതും 
ലേലത്തിലോ ദർഘാസിലോ കാണുന്ന കൂടുതൽ തുകയ്ക്ക് 
ലേലം സ്ഥിരപ്പെടുത്തി കൊടുക്കുന്നതും ടിയാൻ ഉടൻതന്നെ 
ലേലസംഖ്യയുടെ പകുതി തുകയും നിയമാനുസൃതമുള്ള 
വിൽപ്പന നികു തിയും ( നി രതദവ്യം കഴിച്ച്) ചേർത്ത് 
ലേലസ്ഥലത്തുതന്നെ അടയ്ക്കേണ്ടതാണ്. ബാക്കി തുകയും 
നികു തിയും ലേലം സ്ഥിര പ്പെ ടു ത്തിയ എസ്. എ . പി . 
കമാ ണ്ട ന്റിന്റെ ഉത്ത രവ് കിട്ടി 10 ദിവ സ ത്തി നു ള്ളിൽ 
എസ്. എ . പി . ബറ്റാ ലി യ ൻ ഓഫീസിൽ അടച്ച് ലേല 
വാഹനങ്ങൾ സ്വന്തം ചെലവിൽ നീക്കം ചെയ്യേണ്ടതാണ്. 
ലേലത്തിൽ പങ്കെടുത്ത മറ്റുള്ളവരുടെ നിരതദ്രവ്യം ലേലം 
കഴിഞ്ഞാലുടൻ മടക്കി നൽകുന്നതാണ്. 


1 


KL 01- G-2818 


ഡീസൽ ജീപ്പ് 


1995 


6 , 000 


2 


3 ,000 


KL 01 - H -2999 റോയൽ എൻഫീൽഡ് 1996 

മോട്ടോർ സൈക്കിൾ 


ലേ ത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കു ന്ന വർ ലേല 
സ്ഥലത്ത് നേരിട്ട് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് ഒരു 
മണിക്കൂർ മുമ്പ് അതാത് വാഹനങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള 
നിര ത ദ വ്യ തുക ലേല സ്ഥ ലത്ത് അടച്ച് രസീത് 
വാങ്ങേണ്ടതുമാണ്. 


13th DEC . 2011 ] 


POLICE DEPARTMENT 


162 


ഏതെങ്കിലും കാരണവശാൽ ലേലം സ്ഥിരപ്പെടുത്തി എന്ന വിലാസത്തിൽ അയക്കേണ്ടതും കവറിനുമുകളിൽ 
കിട്ടുന്നയാൾ മേൽപ്പറഞ്ഞ ലേല നിബന്ധനകൾ ലംഘിക്കുക വാഹനം വാങ്ങു വാ നുള്ള ടെണ്ടർ എന്ന് വ്യക്ത മായി 
യാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് മുതൽ എഴുതേണ്ടതുമാണ്. ടെണ്ടറിനോടൊപ്പം എറണാകുളം റൂറൽ 
കൂട്ടുന്നതും വാഹനങ്ങൾ പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ പേരിൽ നിരതദ്രവ്യം അടച്ച 
പുനർ ലേലത്തിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം - ഡാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതാണ്. 
സംഭവിച്ചാൽ ആ യതിന് മു ൻ ലേ ല ക്കാ രൻ ഉത്തരവാദി 
ആകുന്നതും ആയത് ടിയാനിൽ നിന്ന് ഈടാക്കുന്നതുമാണ്. 

- ലേലം കഴി ഞ്ഞാലുടൻ ടെണ്ടറുകൾ തുറ ക്കു ന്നതും 
എന്നാൽ പുനർ ലേലത്തിൽ കൂടുതൽ തുക ലഭിച്ചാൽ 

- ലേലത്തിൽ/ ടെണ്ടറിൽ കൂടുതൽ തുക വിളിക്കുന്ന ആളുടെ 
ആയതിന് ടിയാൻ അർഹനായിരിക്കുന്നതല്ല. 

പേരിൽ ലേലം സ്ഥിരപ്പെടുത്തിക്കൊടുക്കുന്നതും ടിയാൻ ഉടൻ 

തന്നെ ലേല സംഖ്യയും വിൽപ്പന നികുതിയും ഉൾപ്പെടുന്ന 
ടി വാഹനങ്ങൾ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും 
രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള 

തുകയുടെ പകുതി തുക ( നിരതദ്രവ്യം കഴിച്ച്) അടയ്ക്കേണ്ടതും 
സമയത്ത് ക്യാമ്പിൽ ബന്ധപ്പെട്ടവരുടെ അനുമതിയോടെ ലേലം സ്ഥിരപ്പെടുത്തി കഴിഞ്ഞാലുടൻ ബാക്കി തുക കൂടി 
പരിശോധിക്കാവുന്നതാണ്. 

അടച്ച് ലേലം ചെയ്ത വാഹനങ്ങൾ സ്വന്തം ചെലവിൽ നീക്കം 
യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരു കാരണവും ചെയ്യേണ്ടതുമാണ്. 
കാണിക്കാതെ ലേലം മാറ്റിവയ്ക്കുന്നതിനും അസ്ഥിരപ്പെടുത്തുന്ന 
തിനുമുള്ള അധികാരം എസ്. എ . പി. കമാണ്ടന്റിൽ നിക്ഷിപ്തമാ 

- മേൽപ്പറഞ്ഞ നിബന്ധനകൾക്ക് വിപരീതമായി ടിയാൻ 
യിരിക്കുന്നതാണ്. 

പ്രവർത്തി ക്കു ക യാ ണ ങ്കിൽ ടിയാൻ അടച്ച തുക 

സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും ലേലം ചെയ്ത് വാഹനം 
എസ്. എ . പി. കമാണ്ടന്റിന്റെ ആഫീസ്, ( ഒപ്പ്) 

പുനർലേലം ചെയ്യുന്നതും അതുമൂലം എന്തെങ്കിലും നഷ്ടം 
തിരുവനന്തപുരം. കമാണ്ടന്റ്, എസ്. എ . പി.(I/c). 

സർക്കാ രിന് സംഭ വി ക്കു ക യാ ണെ ങ്കിൽ ആയത് 

മുൻ ലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതുമായിരിക്കും. മറിച്ച് 
ലേലപ്പരസ്യം 

ലാഭമുണ്ടാകുകയാണെങ്കിൽ ആയതിന് മുൻ ലേലക്കാരൻ 
നമ്പർ ഇ2-43688 / 2010/ ഇ .ആർ. 

2011 നവംബർ 22 , 

അർഹനല്ലാത്തതുമായിരിക്കും. 


എറണാകുളം റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ - ലേലത്തിൽ പങ്കെടുത്ത മറ്റുള്ളവരുടെ നിരതദവ്യം 
കീഴിലുള്ളതും കളമശ്ശേരി സായുധ സേനാക്യാമ്പിൽ സൂക്ഷിച്ചി ലേലം കഴിഞ്ഞാലുടനെ തിരികെ കൊടുക്കുന്നതാണ്. 
ട്ടുള്ളതുമായ താഴെപ്പറയുന്ന വാഹനങ്ങൾ 2012-ാമാണ്ട് ജനുവരി 

ലേല ത്തിൽ വിലക്കു വാ നുള്ള വാഹനം പവർ ത്തി 
മാസം 18 -ാം തീയതി രാവിലെ 11 മണിക്ക് പ്രസ് ത 

ദിവസങ്ങളിൽ രാവിലെ 10 മണിക്കും വൈകിട്ട് 5 മണിക്കും 
ക്യാമ്പിൽവെച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 

ഇട യിൽ കളമശ്ശേരി സായുധ സേനാവിഭാഗം അസിസ്റ്റന്റ് 
ക്രമ രജി. നമ്പർ വാഹനത്തിന്റെ വിവരം നിരത 

കമാണ്ടന്റിന്റെ മുൻകൂട്ടിയുള്ള അനുവാദത്തോടെ പരിശോധിക്കാ 
നമ്പർ 

ദ്രവ്യം 

വുന്നതാണ്. 

- യാതൊരു കാരണവും കൂടാതെ ലേലം മാറ്റിവയ്ക്കുന്ന 
1 കെ .എൽ. 01 7162 1988 മോഡൽ ബസ്സ് 13,500 
2 കെ .എൽ. 07 ക്യൂ 5771 1996 മോഡൽ ജീപ്പ് 8,500 

തിനും അസ്ഥിരപ്പെടുത്തുന്നതിനും ജില്ലാ പോലീസ് മേധാവിക്ക് 

അധികാരമുണ്ടായിരിക്കുന്നതാണ്. 
3 കെ .എൽ. 07 ക്യൂ 5772 1996 മോഡൽ ജീപ്പ് 7,000 
4 കെ .എൽ. 07 ക്യൂ 5773 1996 മോഡൽ ജീപ്പ് 8,500 ജില്ലാ പോലീസ് ആഫീസ്, 

( ഒപ്പ്) 
-- കെ .എൽ. 07 ക്യൂ 5774 1996 മോഡൽ ജീപ്പ് 9 ,000 എറണാകുളം റൂറൽ, ആലുവ. ജില്ലാ പോലീസ് മേധാവി. 
6 കെ .എൽ. 07 കെ 9885 1995 മോഡൽ ജീപ്പ് 9,000 
7 കെ .എൽ. 07 കെ 9886 1995 മോഡൽ ജീപ്പ് 8,500 
8 കെ .എൽ. 07 കെ 9914 1995 മോഡൽ ജീപ്പ് 9 ,000 

ലേലപ്പരസ്യം 
9 കെ.എൽ. 07 ജെ 8982 1995 മോഡൽ ജീപ്പ് 8 , 500 
10 കെ .എൽ. 01 പി 2013 1998 മോഡൽ ജീപ്പ് 11,000 നമ്പർ ബി1- 7791/ 11/ ആർ.ആർ.ആർ.എഫ്. 2011 നവംബർ 21. 

- മലപ്പുറം ജില്ലയിൽ കൊളപ്പറമ്പ് പി. ഒ. സ്ഥിതി ചെയ്യുന്ന 
- ലേല ത്തിൽ പങ്കെ ടു ക്കാൻ ആഗ്രഹിക്കു ന്ന വർ ലേല 

ആർ. ആർ. ആർ.എഫ്. പോലീസ് ക്യാമ്പിലെ താഴെ പറയുന്ന 
സ്ഥലത്ത് കൃത്യസമയത്ത് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്ന ഫല വൃക്ഷ ങ്ങ ളിൽ നിന്നും 2012 ജനുവരി 1 മുതൽ 2012 
തിന് ഒരു മണിക്കൂർമുമ്പ് നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം അടച്ച് 

ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ലഭ്യമാകുന്ന അനുഭവ 

യോഗ്യമായ കായ്ഫലങ്ങൾ എടുക്കുന്നതിനുള്ള അവകാശം 
രസീത് വാങ്ങേണ്ടതുമാണ്. ടെണ്ടർ നൽകുവാൻ ആഗ്രഹിക്കു 

31 - 12 - 2011 -ാം തീയതി പകൽ 11 മണിക്ക് പാണ്ടിക്കാട്, 
ന്നവർ ആയത്അന്നേദിവസം 11 മണിക്കുമുമ്പായി അസിസ്റ്റന്റ് 

- കൊളപ്പറമ്പ് ക്യാമ്പ് ഓഫീസിൽവെച്ച് പരസ്യമായി ലേലം 
കമാണ്ടന്റ്, സായുധ സേനാക്യാമ്പ്, എറണാകുളം, കളമശ്ശേരി ചെയ്ത് കൊടുക്കുന്നതാണ്. 


13th DEC . 2011 ] 


POLICE DEPARTMENT 


- 163 


ക്രമ നമ്പർ 


ഇനം 


എണ്ണം 


ലേലപ്പരസ്യം 


പ്ലാവ് 


110 


നമ്പർ ഇ2-13993 / 2011 / ജി . 


2011 നവംബർ 9. 


226 


1080 


മാവ് 
കശുമാവ് 
പുളി 
നെല്ലി 
തെങ്ങ് 


120 


ലേലത്തിൽ പങ്കെടുക്കാൻ താല്പ ര്യമുള്ളവർ ലേല 
സ്ഥലത്ത് ക്യത്യ സ മ യത്ത് ഹാജരാകേണ്ട തും ലേലം 
തുടങ്ങുന്നതിനുമുമ്പ് - 5, 000 നിരതദ്രവ്യമായി കെട്ടിവയ്ക്കേ 
ണ്ടതുമാണ്. ടി മരങ്ങൾ അസിസ്റ്റന്റ് കമാണ്ടന്റിന്റെ അനുമതി 
യോടെ ലേല ദി വ സ ത്തിന്റെ മുൻദി വസംവരെ ഓഫീസ് 
സമയത്ത് കാണാവുന്നതാണ്. 


ലേലത്തോടനുബന്ധിച്ച് ടെണ്ടറുകൾ നൽകുവാൻ ആഗ്രഹി 
ക്കുന്നവർ പ്രസ്തുത വിവരം വെള്ളക്കടലാസിൽ എഴുതി 
നിരതദ്രവ്യമായ - 5,000 ഗ്രൂപ്പ് കമാണ്ടറുടെ പക്കൽ അടച്ച് 
രസീത് സഹിതം മുദ്രവെച്ച കവറിൽ "" കമാ ണ്ട ന്റ് , 
ആർ.ആർ.ആർ.എഫ്., കൊളപ്പറമ്പ് തപാൽ, പാണ്ടിക്കാട്-676 522 
എന്ന വിലാസത്തിൽ 30 - 12 -2011- ന് വൈകിട്ട് 5 മണിക്കുമുമ്പായി 
ലഭിക്കത്തക്ക വിധം എത്തിക്കേണ്ടതാണ്. കവറിനുമുകളിൽ 
“ ആർ. ആർ.ആർ.എഫ്. പാണ്ടിക്കാട് ക്യാമ്പിലെ ഫലവൃക്ഷ 
ങ്ങളിൽ നിന്നും 2012 വർഷത്തെ ആദായമെടുക്കുന്നതിനുള്ള 
ടെണ്ടർ എന്ന് എഴുതേണ്ടതാകുന്നു . 

ടെണ്ടറുകൾ ലേലം കഴിഞ്ഞ് തുറക്കുന്നതും തുടർന്ന് 
ലേല നടപടികൾ കൈക്കൊള്ളുന്നതുമാകുന്നു . ലേലത്തുക/ 
ടെണ്ടർ തുക ഏതാണോ കൂടുതൽ ആ തുകയ്ക്ക്ബന്ധപ്പെട്ട 
ആളിന് ലേലം താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതും ലേല 
തുകയുടെ പകുതി ( നിരതദ്രവ്യമുൾപ്പെടെ) ലേലസ്ഥലത്ത് വച്ച് 
തന്നെ അടയ്ക്കേണ്ടതുമാണ്. അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനിൽ 
നിന്നും ലേലം ഉറപ്പിച്ച് ഉത്തരവ് കിട്ടിയ ശേഷം ബാക്കി 
തുകയും മൂല്യ വർദ്ധിത നികുതി ( വാറ്റ്) തുകയും 
അടയ്ക്കേണ്ടതാണ്. 

ലേല ത്തിൽ പങ്കെടുത്ത്, ലേലം കൊള്ളാത്ത വ രുടെ 
നിരതദ്രവ്യം ലേലം കഴിഞ്ഞാലുടൻ തിരിച്ച് നൽകുന്നതാണ്. 

- ലേലം സ്ഥിരപ്പെടുത്തിയെന്ന ഔദ്യോഗിക അറിയിപ്പ് കിട്ടി 
3 ദിവ സ ത്തി നകം - 50 - ന്റെ മുദ്രപത ത്തിൽ ഒരു 
നഷ്ടോത്തരവാദ കരാർ തയ്യാറാക്കി ഒപ്പിട്ട് നൽകേണ്ടതാണ്. 

മേൽ വ്യവസ്ഥകൾ പാലിക്കാത്ത പക്ഷം നിരതദ്രവ്യം 
ഉൾപ്പെടെ അടച്ച മൊത്തം തുകയും സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതും പ്രസ്തുത ഫലവൃക്ഷങ്ങളിൽ നിന്ന് ആദായം 
എടുക്കു ന്ന തിന് പുനർലേലം നട ത്തു ന്നതു മാ ണ് . പുനർ 
ലേലത്തിൽ ലാഭം ഉണ്ടാകുകയാണെങ്കിൽ ആയതിന് മുൻലേലം 
കൊണ്ട വ്യക്തിക്ക് അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. കൂടാതെ 
നഷ്ടം ഉണ്ടായാൽ ടി തുക ആദ്യം ലേലംകൊണ്ട് വ്യക്തിയിൽ 
നിന്നും ഈടാക്കുന്നതാണ്. 

യാതൊരു കാരണവും കാണിക്കാതെ ലേലം മാറ്റി 
വ യ് ക്കാനോ അസ്ഥിര പ്പെടു ത്താനോ ഉള്ള അധികാരം 
ആർ.ആർ.ആർ.എഫ്. കമാണ്ടന്റിൽ നിക്ഷിപ്തമാണ്. 


- കാസറഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ അധീനത 
യിലുള്ളതും കാസറഗോഡ് സായുധസേനാവിഭാഗം അസിസ്റ്റന്റ് 
കമാ ണ്ടന്റിന്റെ കാര്യാ ല യ ത്തിൽ സൂക്ഷിച്ചിട്ടു ള്ള തു മായ 
ഡിപ്പാർട്ട്മെന്റ് വാഹനം 21 - 12 - 2011 -ാം തീയതി പകൽ 11 
മണിക്ക് മേൽപ്പറഞ്ഞ കാര്യാ ല യ പ രി സ ര ത്തു വെച്ച് 
പരസ്യലേലം/ ദർഘാസ് വഴി വിൽപ്പന നടത്തുന്നതാണ്. 

വാഹന വിവരം - 1998 മോഡൽ മഹീന്ദ്ര ജീപ്പ്. 
രജിസ്ട്രേഷൻ നമ്പർ - കെ .എൽ. 01 എം / 9986. 
നിരതദ്രവ്യം - 4, 750. 

ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലം 
ആരംഭിക്കു ന്ന തിന് ഒരു മണിക്കൂർമുമ്പ് മേൽപ്പറഞ്ഞ 
വാഹനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം ലേലസ്ഥലത്ത് 
അടച്ച് രസീത് വാങ്ങേ ണ്ട താ ണ് . മേൽ വാ ഹ ന ത്തിന്റെ 
വില്പനയ്ക്ക്മുദ്രവെച്ച ദർഘാസുകളും സ്വീകരിക്കുന്നതാണ്. 
ദർഘാസുകൾ നേരിട്ടോ തപാൽമാർഗ്ഗമോ ജില്ലാ പോലീസ് 
മേധാവിയുടെ കാര്യാലയത്തിൽ 19 - 12 - 2011 -ാം തീയതി 2 
മണിക്കു മുമ്പായി ലഭിക്കേണ്ടതാണ്. ദർഘാസിനോടൊപ്പം 
ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും കാസറഗോഡ് 
ജില്ലാ പോലീസ് മേധാവിയുടെ പേരിലെടുത്ത നിരതദ്രവ്യത്തി 
നുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ നിരതദ്രവ്യം അടച്ച 
രസീത് അടക്കം ചെയ്യേ ണ്ട താ ണ് . ക വ റി നു മു ക ളിൽ 
ഡിപ്പാർട്ട്മെന്റ് വാഹനം ലേലത്തിൽ വാങ്ങുവാനുള്ള ടെണ്ടർ, 
വാഹന നമ്പർ ............ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തേ 
ണ്ടതാണ്. ലേലം/ദർഘാസ് നഷ്ടപ്പെട്ട വർക്ക് നിരതദ്രവ്യം 
തിരികെ നൽകുന്നതാണ്. 

- പരസ്യലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കു 
ന്നതിനും ലേലത്തിലോ ദർഘാസിലോ ഏതിലാണോ തുക 
കൂടു തൽ ആയ തിന് ലേലം ഉറപ്പിക്കു ന്ന താ ണ് . വാഹനം 
ലേലത്തിനെടുത്തയാൾ ഉടൻതന്നെ ലേലം/ ദർഘാസ് തുകയുടെ 
പകുതി സംഖ്യ ( നിരതദ്രവ്യം കഴിച്ച്) ലേലസ്ഥലത്തുവെച്ച്തന്നെ 
അടച്ച് രസീത് വാങ്ങേ ണ്ട താ ണ് . ലേലം/ ടെണ്ടർ 
സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടുന്നമുറയ്ക്ക് ബാക്കി തുകയും 
നിയ മാ നു സൃത വില്പന നികുതിയും അടച്ച് സ്വന്തം 
ചെലവിലും ഉത്തരവാദിത്വത്തിലും വാഹനങ്ങൾ ഒരാഴ്ചയ്ക്കകം 
നീക്കം ചെയ്യേണ്ടതാണ്. 

- ഏതെ ങ്കിലും കാരണവശാൽ ലേലം / ദർഘാസ് 
സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ലേലനിബന്ധനകൾ ലംഘിക്കു 
കയാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതും വാഹനം പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. 
പുനർ ലേലത്തിൽ സർക്കാരിന് ഉണ്ടാകുന്ന നഷ്ടം 
മുൻലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതും മറിച്ച് കൂടുതലായി 
ലഭിക്കുന്ന തുകയ്ക്ക് മുൻലേലക്കാരന് യാതൊരുവിധ 
അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. 

മേൽപ്പറഞ്ഞ വാഹനം ലേല ത്തീയതിക്കുമുമ്പുള്ള 10 
പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണിമുതൽ വൈകുന്നേരം 
5 മണിവരെയുള്ള ഏതെങ്കിലും സമയത്ത് കാസറഗോഡ് ജില്ലാ 
സായു ധ സേ നാ വി ഭാഗം, അ സി സ്റ്റന്റ് കമാ ണ്ട ന്റിന്റെ 
അനുമതിയോടെ പരിശോധിക്കാവുന്നതാണ്. 

- യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പോ 
കാരണമോ കാണിക്കാതെ ലേലം നിർത്തിവെയ്ക്കുന്നതിനും 
ലേലം/ ദർഘാസ് അസ്ഥിരപ്പെടുത്തുന്നതിനും ലേലനടപടികൾ 
റദുചെയ്യു ന്ന തി നു മുള്ള അധികാരം കാസറഗോഡ് ജില്ലാ 
പോലീസ് മേധാവിയിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 


ആർ.ആർ.ആർ.എഫ്., 
പാണ്ടിക്കാട്. 


( ഒപ്പ്) 
കമാണ്ടന്റ്. 


ജില്ലാ പോലീസ് ആഫീസ്, 
കാസറഗോഡ്. 


- ( ഒപ്പ്) 
ജില്ലാ പോലീസ് മേധാവി. 


